Regn . No. KERBIL / 2012 /45073 

dated 5 -9 - 2012 with RNI 
Reg. No . KL / TV( N)/ 634/2012 -14 


കേരള സർക്കാർ 
Government of Kerala 

2014 


सत्यमेव जयते 


GOVERN 


IS 


കേരള 


സർക്കാ 


VMENT OF 


S 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2014 ഡിസംബർ 23 
23rd December 2014 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 3 


നമ്പർ 


| 1190 ധനു 8 
8th Dhanu 1190 


50 


Vol . III 


No . 


Thiruvananthapuram , 

Tuesday 


1936 പൌഷം 2 
2nd Pousha 1936 


PART III 
Industries Department 


പത്തനംതിട്ട ജില്ലാ വ്യവസായകേന്ദ്രം 
ജനറൽമാനേജരുടെ നടപടിക്രമം 

( ഹാജർ: ആർ. രമേഷ്ചന്ദ്രൻ) 


സാഹചര്യത്തിലും മറ്റ് അംഗങ്ങളുടെ പങ്കാളിത്തക്കുറവും 
കാരണം സംഘം എന്ന രീതി യിൽ തുടർ പ്രവർത്തനം 
നടത്താൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ടിയാൻ അറിയിച്ചു . 
ഇതു തുടർന്ന് നടത്തിക്കൊണ്ടു പോകാൻ താൽപ്പര്യമില്ലാ 
ത്തതിനാലും സംഘത്തിന്റെ ഭരണസമിതിയുടെ കാലാവധി 
15 - 4 - 2011- ൽ അവസാനിച്ചതിനാലും സംഘം സമാപ്തീകരിക്കാ 
വുന്നതായിക്കാണുന്നു . 

ഉത്തരവ് 


നമ്പർ ഡി / 2074 / 2014. 


2014 നവംബർ 20 . 


വിഷയം: ജില്ലാ വ്യവസായകേന്ദ്രം, പത്തനം തിട്ട ജൂനിയർ 

കോ -ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ 13 - 10 - 2014- ലെ 

റിപ്പോർട്ട് സംബന്ധിച്ച്. 
പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ 6- 2- 1997 - ൽ 
രജി സ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരം ഭിച്ച വ്യ വ സായ 
സഹകരണ സംഘമാണ് സെൻട്രൽ ഗ്രാഫിക്സ് വ്യവസായ 
സഹകരണ സംഘം എസ്. ഐ . ഇൻഡ്. പി . റ്റി. എ . 61. 
10 പേർ അംഗങ്ങളായി ? 5,000 തോതിൽ ? 50, 000 ഓഹരി 
മൂലധനം സ്വരൂപിച്ച് ആരംഭിച്ച സംഘത്തിന് ഗവ. ഷെയർ 
പാർട്ടിസിപ്പേ ഷൻ ആയി 4 പാവ ശ്യ മായി 3 2 ,00 ,000 
ഗവൺമെന്റിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് കമ്പ്യൂട്ടർ 
അനുബന്ധമായ സാമഗ്രികൾ വാങ്ങി സംഘം കുറെ വർഷം 
പ്രവർത്തിക്കുകയുണ്ടായി. ഒട്ടേറെ മറ്റ് സ്ഥാപനങ്ങൾ നടത്തി 
വന്നിരുന്ന ശ്രീ . തോമസ് മാത്യുവിന് സംഘം നടത്തിപ്പിന്റെ 
ഫോളോ അപ് ചെയ്തു കൊ ണ്ടു പോ കാൻ കഴിയാത്ത 


മേൽ സാഹചര്യത്തിൽ കേരള സഹകരണസംഘം 71-ാം 
വകുപ്പ് പ്രകാരം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം 
വിനിയോഗിച്ചു കൊണ്ട് സെൻട്രൽ ഗ്രാഫിക്സ് വ്യവസായ 
സഹകരണസംഘം എസ്. ഐ . ഇൻഡ്. പി . റ്റി . എ . 61- ന്റെ 
പ്രവർത്തനം ഇതിനാൽ സമാപ്തീകരിച്ച് ഉത്തരവാകുന്നു . ഈ 
ആഫീസിലെ ജൂനിയർ കോ - ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ 
ശീ . ഷിഹാബിനെ സെ . 72 ( 1) പ്രകാരം ലിക്വിഡേറ്ററായി 
നിയമിച്ച് ഉത്തരവാകുന്നു . സെൻട്രൽ ഗ്രാഫിക്സ് വ്യവസായ 
സഹകരണ സംഘം എസ്. ഐ . ഇൻഡ്. പി. റ്റി . എ . 61 - ന്റെ 
എല്ലാ ആസ്തികളുടെയും ചുമതല ലിക്വിഡേറ്റർ ഏറ്റെടുക്കേ 
ണ്ടതും സംഘം സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ 
നിശ്ചിത കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കേണ്ടതുമാണ്. 


- ( ഒപ്പ്) 
ജനറൽ മാനേജർ. 


Gaz . No. 50 /2014 /DTP (Industries). 


361 


21st MAY 2012] 


INDUSTRIES DEPARTMENT 


42 


NOTICE 


CLAIM NOTICE 


ISSUED UNDER RULE 69 OF THE RULES FRAMED 
UNDER THE KERALA CO -OPERATIVE SOCIETIES 

| ACT 21 of 1969 


ISSUED UNDER 69 (2 ) OF THE KERALA CO-OPERATIVE 

SoCIETIES ACT AND RULES 1969 


Whereas the affairs of the Gandhi Smaraka Handloom 
Weaver Co- operative Society Ltd . No. 3409 , Chittur, 
Palakkad have been ordered to be wound up and the 
undersigned has been appointed as the Liquidator as per 
Order No. V2 /5263 /2004 dated 19 -7 -2012 of the General 
Manager, District Industries Centre, Palakkad and whereas 
the Liquidator has been taken charge of the Assets and 
Liabilities of the Society on 8 -8 - 2012 , notice is hereby 
given that all claims against the Society shall be preferred 
to the undersigned in person or through authorized 
agents within two months from publication of this notice. 
Any claims preferred thereafter will not be considered . 


നമ്പർ സി .എസ് .5 / 5875/ 2012 . 

2014 നവംബർ 15 . 
വയനാട് ജില്ലയിൽ വൈത്തിരി താലൂക്കിൽ കൽപ്പറ്റ 
ആസ്ഥാനമായി ക്ലിപ്ത ബാധ്യതയോടുകൂടി 1969 - ലെ കേരള 
സഹകരണസംഘം ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത വയനാട് 
കയർ സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ ഡി 1002, പി. ഒ. 
മുട്ടിൽ, കൽപ്പറ്റ എന്ന സംഘത്തിന്റെ പ്രവർത്തനം അവസാനിപ്പി 
ക്കുകയും 3 -4 -2012 -ാം തീയതിയിലെ കയർ വികസന ഡയറക്ടർ, 
തിരുവനന്തപുരം അവർകളുടെ സി . എസ്. 3/ 4007 / 2009 -ാം 
- നമ്പർ ഉത്ത രവ് അ നു സ രിച്ച് എന്നെ ലിക്വി ഡേ റ്ററായി 
നിയമിക്കുകയും ചെയ്തിരിക്കുന്നു. 

- ടി ഉത്തരവ് അനുസരിച്ച് സംഘത്തിന്റെ ഇടപാടുകൾ 
അവസാനിപ്പിച്ച് സംഘം നിർത്തൽ ചെയ്യാൻ പോകുന്നതിനാൽ 
ടി സംഘത്തിൽ നിന്നും വല്ല മുതലും കിട്ടാൻ അവകാശപ്പെട്ടവർ 
ആ വക അവകാശങ്ങളെപ്പറ്റി രേഖാമൂലം പരസ്യപ്പെടുത്തുന്ന 
തീയതി മുതൽ രണ്ട് മാസത്തിനകം ലിക്വിഡേറ്ററെ ബോധിപ്പി 
ക്കേണ്ടതാണെന്ന് ഇതിനാൽ ഏവരേയും അറിയിച്ചുകൊള്ളുന്നു . 


(Sd.) 

Liquidator, 
Senior Co- op . Inspector (Handloom ) 

Chittur. 


21- 8 - 2014. 


( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


362 


